Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


ROVERNM 


യ 


- 


MENT OF 
न्याव अवत 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


6th April 2010 
2010 ഏപ്രിൽ 6 
16th Chaithra 1932 
1932 ചൈത്രം 16 


No . 

- 14 
നമ്പർ 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Labour Department 


നോട്ടീസ് 


(2) 


( 1) 


നമ്പർ ഡി. 3560 / 2009 . 


2010 മാർച്ച് 9. 


നമ്പർ ഡി. 3184 / 2009 . 


2010 മാർച്ച് 9. 


- കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കീഴിൽ ജോലി നോക്കി 
വ ര മാ ര ക മാ യി അ പ ക ട മു ണ്ടായി മ ര ണ മടഞ്ഞ 
ശ്രീ . കെ . ആർ. സദാശിവൻ, കാക്കാലംപറമ്പിൽ, നെട്ടൂർ പി . ഒ., 
മരട്- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി 3,08,680 രൂപ (മൂന്ന്ലക്ഷത്തിഎണ്ണായിരത്തി അറുനൂറ്റി 
എൺപത് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി 
എറണാകുളം ജില്ല , കണയന്നൂർ താലൂക്ക്, മരട്, നെട്ടൂർ പി . ഒ., 
കാക്കാലംപറമ്പിൽ, (1) ശ്രീമതി എസ്. കെ . ശോഭന, (2 ) മാസ്റ്റർ 

കെ . എസ്. വിഷ്ണു (3 ) കുമാരി കെ . എസ്. വീണ എന്നിവർ 
മാത്രമേഉള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


ശ്രീ. പൗലോസ്, എ ., അരീക്കൽ ഹൗസ്, മേയ്ക്കാട് പി . ഒ., 
അങ്കമാലിയുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ ശീ . അഗസ്റ്റി s / o 
കെ . പി . വറീത്, കാച്ചപ്പിള്ളി വീടിന്റെആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 4,81,416 രൂപ ( നാലു ലക്ഷത്തി 
എൺപത്തി ഒന്നായിരത്തി നാന്നൂറ്റി പതിനാറ് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട 
പരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച 
( പകാരം ടിയാന്റെ ആശിത രായി ത്യ ശൂർ ജില്ല , 
ചാല ക്കു ടി , കൊന്ന കു ഴി പി . ഒ ., കാച്ചപ്പിള്ളി വീട്, 
( 1) ശ്രീ . കെ . പി . വറീത് s/ o പൊറിഞ്ഞു ( പിതാവ്) 
( 2 ) ശ്രീമതി മേരി വറീത് w/ o കെ . പി . വറീത്, (മാതാവ്) 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലു 
മുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതു 
മാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡി. 4015 / 2009. 


2010 മാർച്ച് 9. 


- കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ്, 
ചീഫ് എക്സിക്യൂട്ടീവ്, എറണാകുളത്തിന്റെ കീഴിൽ ജോലി 
നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . ജോർജ്, ബിനു ഭവൻ, മടന്തക്കോണം, കൊട്ടാരക്കര 
പി. ഒ.- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകു 
ന്ന തി നായി 3,46, 849 രൂപ (മൂന്ന് ലക്ഷത്തി നാൽപത്തി 
ആറായിരത്തിഎണ്ണൂറ്റി നാൽപത്തി ഒൻപത് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര 
ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെ ആശ്രിതരായി കൊല്ലം ജില്ല , കൊട്ടാരക്കര പി . ഒ., 
തൃക്കണ്ണമംഗൽ, മടന്തകോണം, ബിനുഭവനിൽ (1) ശ്രീമതി പൊന്നമ്മ 
(ഭാര്യ), ( 2) ശ്രീ. ബിനു ജോർജ് (മകൻ), (3) ശ്രീ . വിനോദ് ജോർജ് 
( മകൻ), (4) കൊട്ടാരക്കര പി. ഒ., പുലമൻ, ചരുവിള പുത്തൻ 
വീട് ശ്രീമതി ബിന്ദു ജോസഫ് എന്നിവർ മാത്രമേഉള്ളൂവെന്നും 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ഡി . 4016/ 2009. 

2010 മാർച്ച് 10 . 
- ശ്രീ. പി . കെ . രാധാകൃഷ്ണൻ, വിജയവിഹാർ,പുന്നക്കൽ, 
എളമക്കര പി . ഒ.,- ടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ധനേഷ്, അറയ്ക്കപറമ്പിൽ 
വീട്, നെടുകുളങ്ങരമല , കുസുമഗിരി പി . ഒ.- ന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 5,79,747 രൂപ 
(അഞ്ച് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി എഴുനൂറ്റി 
നാൽപത്തിഏഴ്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി 
എറണാ കുളം ജില്ല , കാക്ക നാ ട്, കുസു മ ഗിരി പി. ഒ ., 
നെടുകുളങ്ങരമല , അറയ്ക്കപറമ്പിൽ വീട്ടിൽ (1) ശ്രീമതി സുജാത 
ധനഞ്ജയൻ (മാതാവ്) ( 2 ) ധന്യമോൾ, ഡി . (സഹോദരി) 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ട തും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരതുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ്. 
അ തി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 

( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

വർക്ക്മെൻസ് 
കമ്മീഷണറുടെഓഫീസ്, 

കോമ്പൻസേഷൻ 
എറണാകുളം, 

- കമ്മീഷണർ ആന്റ് 
കാക്കനാട്. 

- ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ. 


നോട്ടീസ് 


നമ്പർ ഡി . 3509/ 2009. 

നമ്പർ ഡബ്ല . സി . 198 / 2002. 
2010 മാർച്ച് 10 . 

2010 മാർച്ച് 3. 

- കൊച്ചിൻ മലബാർ എസ്റ്റേറ്റിന്റെ കീഴിൽ ജോലി നോക്കി 
കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ കീഴിൽ വ ര മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി മ ര ണ മ ട ഞഞ്ഞ 
ജോലി നോക്കി വ ര മാര ക മാ യി അ പ ക ട മു ണ്ടായി 

ശീമതി ചിരു ത ക്കുട്ടിയുടെആശിതർക്ക് തൊഴി ലാളി 
മരണമടഞ്ഞ ശ്രീ . തങ്കപ്പൻ പുളിക്കമലയിൽ, ഓണക്കൂറിന്റെ 

നഷ്ടപരിഹാരം നൽകുന്നതിനായി 3,24,551 രൂപ (മൂന്ന്ലക്ഷത്തി 

ഇരുപത്തിനാലായിരത്തിഅഞ്ഞൂറ്റി അൻപത്തിഒന്ന്രൂപ മാത്രം) 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 

ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
3,32,580 രൂപ (മൂന്ന് ലക്ഷത്തിമുപ്പത്തിരണ്ടായിരത്തിഅഞ്ഞൂറ്റി 

നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
എൺപത് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. നിർവ്വചിച്ച പ്രകാരം ടിയാന്റെആശ്രിതനായി ശ്രീ . ചാത്തുക്കുട്ടി 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) (ഭർത്താവ്), 70 വയസ്സ്, പരലൂർ ഹൗസ്, കിനാലൂർ പി . ഒ., വഴി 
വകുപ്പ് അ നു സ രിച്ച് നിർ വ്വ ചിച്ച പ്രകാരം ടിയാന്റെ ബാലുശ്ശേരി, കോഴിക്കോട് എന്നയാൾ മാത്രമേഉള്ളൂവെന്നും 
ആശിതയായി എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക്, 

റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു .അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
പാമ്പാക്കുട പഞ്ചായത്ത്, ഓണക്കൂർ, പുളി ക്ക മ ല യിൽ, 

അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 

അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
(1) ശ്രീമതി ശാന്താ തങ്കപ്പൻ എന്നവർ മാത്രമേഉള്ളൂവെന്ന് 

പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പി 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 

ക്കേ ണ്ടതും ആയത് തെളിയിക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള - സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിയ്ക്ക് 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 

( ഒപ്പ്) 
നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിയ്ക്ക് 

റീജിയണൽ ജോയിന്റ് 

വർക്ക് മെൻസ് 
വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 

ലേബർ കമ്മീഷണറുടെഓഫീസ്, 

കോമ്പൻസേഷൻ 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

കോഴിക്കോട്. 

കമ്മീഷണർ. 


